Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/634/ 2012 - 14 


COVERNS 


കേ 


രള സർ 
RNMENT OF 


ക്കാർ 
OF KERA 


tl cf Kk dey 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 നവംബർ 18 
18th November 2014 

1190 വൃശ്ചികം 2 
2nd Vrischikam 1190 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 കാർത്തികം 27 
27th Karthika 1936 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ എസ്. വി. എഫ്- 46/ 2014- 15 . 2014 ഒക്ടോബർ 15. 

വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 
കുരുമുളക് ചെടികളിൽ നിന്നും 2014 -15 സീസണിലെ കുരുമുളക് 
വിളവെടുപ്പ് നടത്തുന്നതിനുള്ള അവകാശം താഴെപ്പറയുന്ന 
വ്യവസ്ഥകൾക്ക് വിധേയമായി 8 - 1 - 2015 -ാം തീയതി ഫാം 
ഓഫീസിൽവച്ച് ദർഘാസ്/ ലേലം വഴി നൽകുന്നതാണ്. 
താൽപ്പ ര്യ മു ള്ള വർക്ക് ദർഘാസ് ഫോറം 2015 ജനു വരി 
മാസം 8 -ാം തീയതി പകൽ 11 മണി വരെ ഫാം 
ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 

- വ്യവസ്ഥകൾ 
1. ദർഘാസ് ഫോറ ത്തിന്റെ വില 600 - വിൽപ്പന 

നികുതിയുമായിരിക്കും. 
2. ദർഘാസ്, ലേലം ഇവയിൽ പങ്കെടുക്കുന്നതിന് നിര്ദ 
വ്യമായി - 5, 000 സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കുന്നവർ സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂറിന്റെ വണ്ടിപ്പെരിയാർ ശാഖയിൽ ഫാം 
സൂപ്രണ്ടിന് മാറത്തക്കവിധത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ്, ലേലം ഇവയിൽ ഓരോന്നിനും പ്രത്യേകം 
നിരതദ്രവ്യം നൽകേണ്ടതാണ്. 


3. പൂ രി പ്പിച്ച് മുദ്രവച്ച ദർഘാ സു കൾ 8 - 1 - 2015 - ന് 

പകൽ 11.30 മണിക്ക് മുൻപ് ഫാം ഓഫീസിൽ ലഭിച്ചി 
- രിക്ക ണം . നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കു ന്നവ 

സ്വീകരിക്കുന്നതല്ല . 
4. 8 - 1 - 2015 -ാം തീയതി പകൽ 12 മണിക്ക് ഫാം 
ഓഫീസിൽവച്ച് നടത്തുന്ന പൊതു ലേലത്തിനുശേഷം 
ലഭിച്ചിട്ടുള്ള ദർഘാസുകൾ തുറക്കുന്നതും ലേല 
ത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്തിരിക്കുന്ന ആളുടെ പേരിൽ കൃഷി ഡയറക്ടറുടെ 
അംഗീകാ ര ത്തിന് വിധേയമായി സ്ഥിരപ്പെടു ത്തു 
ന്നതുമാണ്. 


5 . - ഇപ്രകാരം ദർഘാസ്/ ലേലം ലഭിക്കുന്നയാൾ ആകെ 
തുകയുടെ മൂന്നിൽ ഒരു ഭാഗം തുക ലേല ദിവസം 
തന്നെ ആഫീസിൽ ഒടുക്കി രസീത് വാങ്ങേണ്ടതാണ്. 
ഇതിനു വീഴ്ച വരുത്തുന്നപക്ഷം ടിയാളുടെ നിരത 
ദ്രവ്യം സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും ഇതുമൂലം 
സർക്കാരിനുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും ടിയാനിൽ 
നിന്നും വസൂലാക്കുന്നതുമായിരിക്കും. 


113 


198 


KERALA GAZETTE 


[PART III 


- 12 . ദർഘാസ്/ ലേല നടപടികൾ സംബന്ധിച്ച അന്തിമ 

തീരുമാനം ഫാം സൂപ്രണ്ടിന്റെ ഇടുക്കി പ്രിൻസിപ്പൽ 
കൃഷി ഓഫീസറുടേതായിരിക്കും. 


6. ദർഘാസ്/ ലേലം സ്ഥിര പ്പെടുത്തി രേഖാമൂലം 
ആഫീസിൽ നിന്നും അറിയിപ്പു ലഭിച്ചാൽ 7 ദിവസ 
ങ്ങൾക്കകം ശേഷിച്ച മൂന്നിൽ രണ്ടു ഭാഗം തുക 
അടയ്ക്കേ ണ്ടതും - 100 മുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട 
വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് കരാർ ഉടമ്പടി നൽകേണ്ട 
തുമാണ്. 
7. മുഴുവൻ തുകയും ഒടുക്കി കരാർ ഉടമ്പടി നടത്തിയ 
തിനുശേഷം മാത്രമേ വിളവെടുപ്പ് ആരംഭിക്കുവാൻ 

അനുവാദമുള്ളൂ. 
8. വിളവെടുപ്പിനായി കരാറുകാരൻ സ്വന്തം തൊഴിലാളികളെ 
ഉപയോഗിക്കേണ്ടതും ഒരോ ദിവസവും വിളവെടുക്കുന്ന 
കുരു മുളകിന്റെ തൂക്കം ആഫീസിൽ അറിയിക്കേണ്ട 
തുമാണ്. 
9. വിളവെടുപ്പ് 2015 മാർച്ച് 31 -ാം തീയതി പൂർത്തിയാ 

ക്കേണ്ടതാണ്. 


13. ദർഘാസ്/ ലേല വ്യവസ്ഥകൾ ഏതെങ്കിലും ലംഘിക്കു 

ന്ന തു മൂലം സർക്കാ രിനുണ്ടാകുന്ന എല്ലാ നഷ്ട 
ങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയായിരിക്കുന്നതും 
ആ വക നഷ്ടങ്ങൾ കരാറുകാരന്റെ നിരതദ്രവ്യം, 
വസ്തുവകകൾ എന്നിവയിൽനിന്നും ഈടാക്കുന്നതു 
മായിരിക്കും. 


14 . 


ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം പൊതു 
അ വ ധി യായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മറ്റൊരറിയിപ്പു കൂടാതെ നിശ്ചിത സമയത്തു തന്നെ 
ദർഘാസ്/ ലേല നടപടികൾ നടത്തുന്നതാണ്. 


10 . വിള വെ ടു ക്കു മ്പോൾ കുരു മു ളക് ചെടികൾക്കും 

താങ്ങു മ ര ങ്ങൾക്കും മറ്റു വിളകൾക്കും നാശ നഷ്ട 
മുണ്ടാകുവാൻ പാടില്ലാത്തതുമാകുന്നു . 
11. നില വി ലു ള്ളതും കാലാ കാ ല ങ്ങ ളിൽ സർക്കാർ 

പുറപ്പെടു വിക്കു ന്ന തു മായ എല്ലാ ദർഘാസ്/ ലേല 
വ്യവ സ്ഥ കളും ഇതിനും ബാധ ക മാ ണ് . കാരണം 
പറയാതെ ദർഘാസ്/ ലേലം നിരസിക്കുന്നതിനും പുനർ 
ദർഘാസ്/ ലേലം നടത്തുന്നതിനും ഉള്ള അധികാരം ഫാം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
പവ്യ ത്തി ദി വ സ ങ്ങ ളിൽ ഫാം ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


114 


